Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 12 -14 


Government of Kerala 

കേരള സർക്കാർ 

| 2012 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


10th April 2012 
2012 ഏപ്രിൽ 10 
21st Chaithra 1934 
1934 ചൈതം21 


/ 15 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ .(1) 83 / 2011. 

2012 മാർച്ച് 17 . 
ക ര ള ക വ ർ ണ്ണർ ക്കു വി ആ ല പ്പു ഴ ക ഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന 
പണി ചെയ്യുന്ന തിന് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴു 
തി യി രി ക്കേ താ ണ് . ദർ ഘാ സു കൾ 24 - 4 - 2012 വൈകു 
ന്നേരം 3 മണിവരെ ഈ ആഫീസിൽ സ്വീക രി ക്കു 
ന്നതും അന്നേദിവസം 3 .30 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ അ വർ രേഖാമൂലം അ ധി കാ ര 
പ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതുമാണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും കാര ണ വ 
ശാൽ അവധിദിവസമായാൽ അടുത്തദിവസം മുകളിൽപ്പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 


പണി തീർക്കേ കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ ആലപ്പുഴ കളർകോടുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാല 
യ ത്തിൽനിന്നും 9 - 4 - 2012 -ാം തീയതി മുതൽ 24 - 4 - 2012 , 
1 മണിവരെ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് പ്രമാ ണ ങ്ങൾ 
ആവ ശ്യ പ്പെട്ടുകൊണ്ട് അപേക്ഷകൾ സമർപ്പി ക്കേ തും 
നിശ്ചയിച്ച വിൽപ്പന നികുതി അടക്കം ഈ ആഫീസിൽ 
അടച്ച് രസീത് വാങ്ങേതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
അടയ്ക്കേതാണ്. ദർഘാസ് പതികയുടെ വില യാതൊരു 
കാര ണ വ ശാ ലും മടക്കിക്കൊടുക്കു ന്നതല്ല . ദർഘാസ് പ 
ത്രിക അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും ആയത് 

കെ മാറ്റം ചെയ്യുവാൻ പാടില്ലാത്ത തുമാ ണ്. അസിസ്റ്റന്റ് 
എക് സി ക ട്ടീവ് എഞ്ചി നീ യർ ( ക്യ ഷി ) എന്ന പേരി 
ല ടച്ച് നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് നിര ത ദ വ്യ 
മായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേതാ ണ് . നിശ്ചിത 
നിര ത ദ വ്യ മി ല്ലാ ത്തതും താമ സിച്ചു ലഭി ക്കു ന്ന തു മായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
പ്രാഥമിക കരാർ 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
പൂരിപ്പിച്ച് സമർപ്പിക്കേതാണ്. പൊതു മരാമത്ത് വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിന 
ം ബാധകമായിരിക്കും. 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ആലപ്പുഴ. 

എഞ്ചിനീയർ (കൃഷി). 


| പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - തലവടി മട 
യാടി പാട ശേഖരം- പാറത്തോട്ടിൽ കലുങ്കു നിർമ്മാണം 
6, 25,000 


നിരതദ്രവ്യം 


15,625. 


ടെർ ഫോറത്തിന്റെ വില - 1,250 + വി. നി . 


KERALA GAZETTE 


[ PART III 


പുനർ ദർഘാസ് പരസ്യം 


3. ടെർ ഉറപ്പിച്ചതായി അറിയിപ്പ് കിട്ടിയാൽ 15 ദിവസ 

ത്തിനുള്ളിൽ കരാറുകാരൻ നില വിലുള്ള നിയമം 
അനുസരിച്ച് 100 - ന്റെ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ 
ഉടമ്പടിയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5, 000 
( അ യ്യാ യിരം രൂപ മാത്രം) കോട്ടയം പിൻസിപ്പൽ 
കൃഷി ആഫീസറുടെ പേരിൽ കോട്ടയം എസ്. ബി . 
റ്റി .- യിൽ മാറത്തക്കവിധമുള്ള ഡി. ഡി. യും സമർപ്പിച്ചി 
രിക്കണം. 


4. ദർഘാസ് ഫോറങ്ങൾ ഒരു കാരണവശാലും കൈമാറ്റം 

ചെയ്യാൻ പാടുള്ളതല്ല . 


നമ്പർ റ്റി. ബി.(1) 12071/2011. 

2012 മാർച്ച് 19. 
കോട്ടയം പിൻസിപ്പൽ കൃഷി ആഫീസറുടെ ഉത്ത 
രവ് പ്രകാരം താഴെ പറയുന്ന പ്രവർത്തി ചെയ്യുന്നതിനുവേി 
25 - 4 - 2012 , 2.30 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും സീൽ ചെയ്തു കവറുകളിൽ മത്സര 
സ്വഭാവമുള്ള ടെറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രവർത്തിയുടെ പേര്- കോട്ടയം പ്രിൻസിപ്പൽ കൃഷി 
ആഫീസറുടെ നിർദ്ദേശപ്രകാരം കൃഷിവകുപ്പിന്റെ വിവിധ 
ഫാമു ക ളിൽ ഉൽപാദിപ്പിക്കപ്പെട്ട തെങ്ങിൻ തൈകൾ, 
വിത്ത് തേങ്ങ , വളങ്ങൾ, മറ്റു നടീൽ വസ്തുക്കൾ, കാർഷിക 
പണിയായുധങ്ങൾ എന്നിവ കോട്ടയം ജില്ലയിലെ കൃഷിഭവനു 
കളിലും പ്രിൻസിപ്പൽ കൃഷി ആഫീസർ നിർദ്ദേശിക്കുന്ന മറ്റു 
സ്ഥലങ്ങളിലും എത്തിച്ചു നൽകുക. 

ഉദ്ദേശ അടങ്കൽ തുക 1,00 ,000 
നിരതദ്രവ്യം - 2,000 
ടെർ ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലഘട്ടം 1-4- 2012 മുതൽ 31- 3- 2013 വരെ. 

ടെർ സ്വീക രിക്കുന്ന സ്ഥല വും അ വ സാന തീയ 
തിയും സമയവും പ്രിൻസിപ്പൽ കൃഷി ആഫീസ്, കോട്ടയം, 
25 - 4 - 2012 , 2 .30 മണി. 


5. ട്രാൻസ്പോർട്ടിംഗിൽ നടീൽ വസ്തുക്കൾക്കോ മറ്റു 

സാധനങ്ങൾക്കോ നാശം സംഭവിക്കുകയോ ഏതെ 
ങ്കിലും തരത്തിൽ ഗുണമേന്മ നഷ്ടപ്പെടുകയോ ചെ 
യ്താൽ ആയതിന്റെ നിയമാനുസൃത വിലയുടെമൂന്നി 
രട്ടി വില കോൺട്രാക്ടറിൽ നിന്നും ഈടാക്കുന്നതാ 
ണ്. 


6. കേരള സംസ്ഥാനത്തിനുള്ളിൽ പ്രിൻസിപ്പൽ കൃഷി 
ആഫീസർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നിർദ്ദിഷ്ട 
സമയ പരിധി ക്കു ള്ളിൽ കൊ വ രി കയോ കൊ 
പോകുകയോ ചെയ്യേതാണ്. 


7. പിൻ സിപ്പൽ കൃഷി ആ ഫീസർ നിയോ ഗി ക്കുന്ന 
ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന വിധത്തിൽ വസ്തുക്കൾ 
ട്രാൻസ്പോർട്ട് ചെയ്യേതും ഏറ്റവും ദൂരം കുറഞ്ഞ 
മാർഗ്ഗന ട്രാൻസ്പോർട്ടിംഗ് നടത്തേതുമാണ്. 


8 . 


ടർ തുറക്കുന്ന തീയ തിയും സമയവും 
25 - 4 - 2012 , 3 . 30 മണി ( നിശ്ചിത ദിവസം അവധിയായാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും 
ടർ നടപടികൾ നടത്തുന്നതായിരിക്കും. 
-- നിരതദ്രവ്യം കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ആഫീസർ 
പേർക്ക് എസ്. ബി. റ്റി ., കോട്ടയം ബ്രാഞ്ചിൽ മാറാവുന്ന വിധം 
ഡാഫ്റ്റായി ടെർ ഫോറത്തോടൊപ്പം ഹാജരാക്കേതാണ്. 
ദർഘാസും അനുബന്ധ രേഖകളും ഈ ആഫീസിൽ നിന്നും 
25- 4 - 2012 ഉച്ചയ്ക്ക് 12 മണിവരെ ലഭിക്കുന്നതാണ്. 


- ടാൻസ്പോർട്ടിംഗ് ബില്ലിൽ ഒപ്പം ഡ്യൂട്ടിക്ക് നിയോ 
ഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ ഒപ്പും ഏറ്റവും ദൂരം 
കുറഞ്ഞ മാർഗ്ഗത്തിലൂ ടെ യാണ് നടീൽവസ്തുക്കൾ 
ട്രാൻസ്പോർട്ട് ചെയ്ത് എന്ന സാക്ഷ്യപത്രവും 
നൽകോണ്. നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ശുപ 
ാർശ ചെയ്യുന്ന ദൂരം കണക്കാക്കി തുക മാറിനൽകുന്ന 
തായിരിക്കും. 


- നിബന്ധനകൾ 


9. ടാൻസ് പോർട്ടിംഗ് പവ്യ ത്തി ക്കിട യിൽ ഊാ കുന്ന 
അപകടങ്ങൾക്കും അതുമൂലമുള്ള നാശനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കും. 
കുറഞ്ഞ ഭാര ത്തിലും സാധ ന ങ്ങ ളുടെ കുറഞ്ഞ 
എണ്ണത്തിലും പോകേിവരുന്ന ടിപ്പുകളിൽ നിരക്കു 
- കളിൽ ആവശ്യമായ നീക്കുപോക്കുകൾ കുറവുകൾ 
വരുത്തുവാൻ പ്രിൻസിപ്പൽ കൃഷി ആഫീസർക്ക് പ 
ർണ്ണ അധികാരമുായിരിക്കും. 


1. ഒരു ലോറിയിൽ ഒരു സമയം കയറ്റേ സാധനങ്ങളുടെ 
കുറഞ്ഞ അളവ് താഴെ കൊടുക്കുന്നു . 
1. തെങ്ങിൻ തൈകളുടെ എണ്ണം 2000 
2.പ്ലാസ്റ്റിക്ക് കവറിലുള്ള മറ്റു തൈകൾ 2000 കവർ 
എണ്ണം ( ഒരു നിര ) ( ഗ്രാമ്പു , ജാതി, മറ്റുള്ളവ ) 
3.കുരു മു ളക് വള്ളികൾ 2000 കവർ ഒരു നിര യിൽ 

( 6000 - 7000 വള്ളികൾ) 
4.വിത്തു തേങ്ങ - 4500 എണ്ണം 
5. നെല്ല്, പയർ വിത്തുകൾ -5 ടൺ 
6. വാഴ വിത്തുകൾ - 5 ടൺ 


11. കരാ റു കാ ര നിൽ നിന്നും അതാത് കാല ങ്ങ ളിൽ 

നിലവിലുള്ള നിരക്കിലുള്ള ആദായ നികുതി ഈടാ 
ക്കുന്നതാണ്. 


12 . ടാൻ സ് പോർട്ടിംഗിൽ സർക്കാ രിന് ഏതെങ്കിലും 
വിധത്തിൽ നഷ്ടം ഉങ്കിൽ ആയത് പിഴയോടുകൂടി 
ഈ തുകയിൽ നിന്നും കുറയ്ക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 
ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 


13. ഒരേ സമയം കൂടുതൽ വാഹനങ്ങൾ ആവശ്യമായി 

വരുന്ന സാഹചര്യത്തിൽ ആയത് ലഭ്യമാക്കേതാണ്. 


2. ഒരു ലോറിയിൽകുറഞ്ഞത്2000 കവർ കയറ്റിയിരിക്ക 

ണം . ആവശ്യം വന്നാൽ പ്ളാറ്റ്ഫോം ഇട്ട് ഇത്രയും 
കവർ കയറ്റിയിരിക്കണം. അതിനാവശ്യമായ വലിപ്പ 
മുള്ള ലോറി ഉപയോഗിക്കണം. വാഹനങ്ങൾ ടെർ 
പ്രകാരമുള്ള ലോഡോടുകൂടി ഓടുന്നതിന് ആവശ്യമായ 
നിരക്ക് 1 കിലോ മീറ്ററിന് എന്ന കണക്കിൽ ദർഘാ 
സുകളിൽ വ്യക്തമായി എഴുതിയിരിക്കണം. ലോഡോട് 
കൂടിയ തല്ലാത്ത ഓട്ടത്തിന് ചാർജ് നൽകു ന്ന തില്ല . 
ഏറ്റവും ദൂരം കുറഞ്ഞ മാർഗ്ഗങ്ങളിലൂടെ സാധനങ്ങൾ 
എത്തിക്കേതാണ്. 


14 . വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ലോറി കോൺട്രാക്ടർ 

പ്രവർത്തിക്കുകയോ നിശ്ചിത പരിധിക്കുള്ളിൽ നടീൽ 
വസ്തുക്കളുടെ വിതരണം പൂർത്തിയാക്കാതിരിക്കുക 
യാ ചെയ്യുന്നപക്ഷം കോൺട്രാക്ട് റദ്ദാക്കുന്നതിനുള്ള 
അധികാരം പ്രിൻസിപ്പൽ കൃഷി ആഫീസർക്ക് ഊായി 
രിക്കുന്നതാണ്. മാത്രമല്ല ആയതുമൂലം ഉാകുന്ന എല്ലാ 


KERALA GAZETTE 


[ PART III 


നഷ്ടങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്വം കോൺടാ 
ക്ടർക്ക് മാത്രമായിരിക്കുന്നതാണ്. ടി നഷ്ടം റവന്യൂ 
റിക്കവറി അടക്കമുള്ള നിയമാനുസൃത മാർഗ്ഗത്തിലൂടെ 
ഈടാക്കുന്നതാണ്. 


15 . എല്ലാ സർക്കാർ ലേല / ടെർ വ്യവസ്ഥകളും ഈ ടെറിന 

ം ബാധകമായിരിക്കും. 


പ്രിൻസിപ്പൽ 
കൃഷി ആഫീസ്, 
കോട്ടയം. 
സർ. 


- ( ഒപ്പ്) 
- പ്രിൻസിപ്പൽ കൃഷി ആഫീ 


ദർഘാസ്/ ലേലപ്പരസ്യം 


ഉത്തരവാദിയായിരിക്കുകയില്ല . 

ടെർ ഫോമുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തുക 
- ഷി തോട്ടം, മുരി പി . ഒ ., മലപ്പുറം ജില്ല , പിൻ - 679 
334 എന്ന വിലാസത്തിൽ സമർപ്പിക്കേതും കവറിന് 
പുറത്ത് “നമ്പർ സി . 466/2012 പ്രകാരമുള്ള ഉണങ്ങിയ 
അടയ് ക്ക യ്ക്കു ള്ള ടെർ എന്ന് നാമ ക രണം 
ചെയ്യേതുമാണ്. 
5. ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെർ / ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെ 1 / 3 ഭാഗം അന്നു തന്ന 
ഓഫീസിൽ അടവാക്കേതുമാണ്. മലപ്പുറം പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസറുടെ അംഗീകാ ര ത്തിന് വിധേ യ 
മായി ഉറപ്പിക്കുന്ന ടെർ / ലേലം അംഗീകാരം ലഭി 
ച്ച തായി അറിയിപ്പ് ലഭിച്ച് 7 ദിവ സ ത്തി നു ള്ളിൽ 
മുഴു വൻ സംഖ്യയും അടച്ച് ഉണങ്ങിയ അടയ 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം 
ചെയ്യേതുമാണ്. 
6. ടെർ ഫോറത്തോടൊപ്പം 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
- പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേതാണ്. അല്ലാത്ത 

പക്ഷം ടെറുകൾ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 
7. ടെറിൽ ഒരു കിലോഗ്രാം ഉണങ്ങിയ അടയ്ക്കയുടെ 
വില അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേതാ 

ണ് . 
8. ടെർ / ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കു വാ നോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 

ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
9. നിലവിലുള്ള സർക്കാർ ടെർ/ ലേല വ്യവസ്ഥകൾ ഈ 

ടെർ / ലേലത്തിനും ബാധകമായിരിക്കും. 
ടെർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെർ/ ലേലം 
നടത്തുന്നതായിരിക്കും. 


നമ്പർ സി - 466 / 2012. 

2012 മാർച്ച് 7. 
മുരി കൃ ഷി ഫാമിൽ വിളവെടുത്ത് ഏകദേശം 2000 
കിലോഗ്രാം ഉണങ്ങിയ അടയ്ക്ക ( രാം തരം) ടെർ / ലേല 
അടിസ്ഥാ ന ത്തിൽ വിൽപ്പന നടത്തുന്ന തിന് തീരുമാനിച്ചി 
രിക്കുന്നു. 


നിബന്ധനകൾ 


10 . 


1. ടെർ ഫോമുകൾ 24 - 4 - 2012 - ന് പകൽ 1 മണി വരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെർ ഫോമുകൾ 
അന്നുതന്നെ 3 മണിക്ക്മുമ്പായി തിരികെ സമർപ്പിക്കേ 
തുമാണ്. അന്നുതന്നെ 3.30 - ന് നടക്കുന്ന ലേലത്തിനു 
ശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യ 

ത്തിൽ ടെർ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
2. നിര ത ദ വ്യ മായി 1,500 ( ആയിരത്തി അഞ്ഞൂറ്) 

24- 4 - 2012, 3 മണിക്ക് മുമ്പായി അടക്കേതാണ്. 
3. ടെർ ഫോമിന്റെ വില - 4 0 0 + വിൽപ്പന ന 
ികുതി ആയിരിക്കും. തപാലിൽ ടെർ ഫോമു കൾ 
ആവശ്യമുള്ളവർ - 450 ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
പേരിൽ മണി യോർഡർ അയ യ് ക്കേ താ ണ് . തപ 
ാലിൽ ഊാകുന്ന കാലതാമസത്തിന് ഈ ഓഫീസ് 


വിത്തുകൃഷിത്തോട്ടം, 
മുരി, ( ഒപ്പ്) 
മലപ്പുറം ജില്ല . 


ഡെപ്യൂട്ടി ഡയറക്ടർ. 


